Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


doo 


Og mo 
NMENT OF 


KERALA 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th November 2013 
2013 Molomio 5 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II 
beijo 2 


| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


14th Karthika 1935 
1935 Do @ moldo 14 


PART III 


Stores Purchase 


Stationery Department 

TENDER NOTICES 


( 1 ) 


No. 8070 /B3/2013 /Sty . 


27th September 2013 . 


Sealed tenders are invited for the supply of the 
following paper as detailed below . 


Tender No. — 27/2013- 14 . 

Name of item with Quantity - Duplicating paper 
A4 ( Semi Absorbent) (21* 29. 7cm ) 75 gsm (2.3 Kg. per 
ream of 500 sheets ) IS : 1848 /2007 — 39 Tonne . 
Cost of tender form : 

Original — * 3,045. 

Duplicate * 1,523 . 
Date and time of sale of tender form — 11- 11- 2013 , 
up to 4 p . m . 

Date and time for receipt of tender from 
12 - 11 -2013 upto 3 p . m . 

Date and time of opening of tenders — 12 - 11 - 2013 , 
4 p. m . 


Intending tenderers may on application 
to the Controller of Stationery, Kerala , 
Thiruvananthapuram -695 033 obtain the requisite tender 
forms on which the tenders are to be submitted. 

Sale of tender forms will be closed 24 hours before 
the time fixed for the opening of the tender. Cost of 
tender forms will be accepted either in cash (remittance in 
the office ) or by Money Order only and should be sent 
to the Controller of Stationery, Thiruvananthapuram 
695 033 (Name of the Officer should not be mentioned ). 
Cheques, Postage Stamps and Demand Drafts will not 
be accepted towards the cost of tender forms and the 
tender forms will not be sent by VPP. The cost of tender 
forms are not refundable under any circumstances. The 
tender number and the name of the item for which the 
tender form is required should be clearly specified in the 
application /M . O . Coupon . The tender forms are not 
transferable . The last date and time fixed for receipt of 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ ? 3, 045. 
പകർപ്പ് - Y 1,523. 


tender is 3 p.m . on the day fixed for opening of tender. If 
the date of opening of tender happens to be a holiday it 
will be opened at 4 p . m . on the next working day . 

The covers containing the tenders shall be 
appropriately superscribed with the tender number and 
name of item and addressed to the Controller of 
Stationery, Thiruvananthapuram -695 033 . Late tenders will 
not be accepted . The tenders will be opened in the 
presence of the tenderers or their authorised 
representatives who may be present at the time of 
opening of the tenders. 

Every tenderer shall send along with his tender an 
agreement executed on a Kerala Stamp Paper worth 

100 and furnish 1 % of the total cost of the material as 
Earnest Money Deposit . EMD will be accepted in Cash / 
Demand Draft/FDR taken in favour of Controller of 
Stationery with due endorsement. No bidder except SSI 
Units having registration with the Store Purchase 
Department shall be exempted from the EMD /Bid security 
vide G. O . ( P ) No . 448/05 /Fin . dated 13 - 10 - 2005 . The 
facility of purchases against Form - D stands withdrawn 
vide Government of India Notification on 29th March 2007 
of the Central Sales Tax Act, 1956 . 

A specimen of the preliminary agreement deed is 
appended to the tender form . Tender received without the 
Agreement Deed , Earnest Money Deposit and Samples 
will be rejected outright. Further details , if any, can be 
had from the office of the undersigned during office 
hours. 

Sufficient samples should be sent along with the 
tender. The samples should strictly conform to the 
specifications. Traders who are not manufacturers, should 
clearly specify the details of manfacturer in the samples. 

Other things being equal, preference will be given to 
goods bearing ISI Certification mark and in the absence 
of Certification marks, products conforming to IS 
specification . Where uncertified goods are supplied by the 
seller with a claim of conformity to the relevant Indian 
Standards, it is his responsibility to produce a Certificate 
of conformity from the Bureau of Indian Standards or any 
test house recognised by the BIS . Offers for articles with 
ISI mark should be accompanied by a duly attested copy 
of the latest valid licence issued by BIS for manufacture 
of the articles with ISI mark . 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
11- 11 - 2013 , 4 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 12 - 11- 2013, 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന സമയവും തീയതിയും 
12 - 11- 2013 , 4 മണി. 

ദർഘാസ് അടക്കം ചെയ്തിട്ടുള്ള കവറിന്റെ പുറത്ത് 
ദർഘാസ് നമ്പരും ഇനവും വ്യക്തമായി രേഖപ്പെടു ത്തി 
യിരിക്കണം. സ്റ്റേഷനറി കൺട്രോളർ, തിരുവനന്തപുരം- 695 033 
എന്ന മേൽവിലാസത്തിലാണ്ദർഘാസുകൾ അയയ്ക്കേണ്ടത്. 
അതാത് ദർഘാസുകൾ തുറക്കുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള 
- തീയതികളിൽ 3 മണിവരെമാത്രം ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 4 മണിക്ക് ദർഘാസുകാരുടെയോ അവർ 
ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസ്തുറക്കുന്നതുമാണ്. താമസിച്ച്ലഭിക്കുന്നദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസ് 

ഫോറങ്ങളും മറ്റ് വിവരങ്ങളും തിരുവനന്തപുരത്തെ സ്റ്റേഷനറി 
കൺ ട്രോളറുടെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് 
തുറക്കുന്നതിന്റെ തലേ ദിവസം 4 മണി വരെ ലഭ്യമാണ്. 
താൽപ്പര്യമുള്ളവർ ദർഘാസ് സമർപ്പിക്കേണ്ട നിശ്ചിത 
ഫോറത്തിനുവേണ്ടി സ്റ്റേഷനറി കൺട്രോളർക്ക് അപേക്ഷ 
നൽകേണ്ടതാണ്. ഫോറത്തിന്റെ വില പണമായി നേരിട്ടോ 
മണിയോർഡറോയോ ( സ്റ്റേഷനറി കൺട്രോളറുടെഔദ്യോഗിക 
മേൽവിലാസത്തിൽ മാത്രം) അടച്ചാൽ മതിയാകും. ചെക്ക്, ഡി. ഡി., 
പോസ്റ്റേജ് സ്റ്റാമ്പ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല. ദർഘാസ് വി . പി . പി . ആയി അയച്ചു 
കൊടുക്കുന്നതല്ല. ദർഘാസ് നമ്പർ അപേക്ഷയിൽ വ്യക്തമായി 
സൂചിപ്പിച്ചിരിക്കണം. ദർഘാസ് ഫോറത്തിന്റെ പകർപ്പ് 
ആവശ്യമുള്ളവർ അതിന്റെ വിലകൂടി ഒടുക്കേണ്ടതാണ്. 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് തുറക്കുന്ന ദിവസം 
ആഫീസ് അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. ദർഘാസ് തുറക്കുന്ന 
സമയത്തിനും സ്ഥലത്തിനും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. കേരള 
സർക്കാർ സ്റ്റോർ പർച്ചേസ് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തതും 
- കേരളത്തിനകത്തുള്ളതുമായ SSI യൂണിറ്റുകൾ ഒഴികെ, ടെണ്ടറിൽ 
പങ്കെടുക്കു ന്ന എല്ലാ സ്ഥാപനങ്ങളും നിരതദ വ്യം 
നൽകേണ്ടതാണ്. 

(2 ) 


- No . 12256 /B2/ 2013/ Sty. 


28th September 2013. 


- e- tenders are invited online through the site ( http :// 
www .etenders.kerala . gov . in ) from manufacturing 
Mills for the supply of the following varieties of paper 
and pulp board for printing text books 2014 - 15. 


താഴെപറയുന്ന സ്റ്റേഷനറി ഇനം വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ - 27/ 2013 -14. 

ഇനവും അളവും ഡ്യൂപ്ലിക്കേറ്റിംഗ് പേപ്പർ എ4 ( സെമീ. 
അബ് സോർബ ന്റ് ) ( 21 X 29 . 5 സെ . മീ .) 75 gsm 
(2.3 കി . ഗ്രാം / റീം 500 ഷീറ്റ്) IS :1848/2007 - 39 ടൺ. 


(2 ) 


(3) 


sl. 


Tender No . and Name of 
item with Quantity (tonne) 


No. 


Cost of Tender 
form ( including 

Vat @ 5 %) 


one side machine glazed . 72 % 
brightness (minimum ). 
IS : 4664/198655 


(1 ) 


(2) 


(3 ) 


6 


26 , 250 


5 , 040 


Tender No. 78/ 13 - 14 — White 
pulp board in 61 x 90 cm x 200g/m² 
(54.9 kg per ream of 500 sheets ) 
one side machine glazed . 72 % 
brightness (minimum ). 
IS : 4664 / 1986 — 826 


(Detailed technical specification attached ). 

Last date and time of tender/bid submission 
(online) — 5 - 11 -2013 , 3 p .m . 

Date and time of tender/bid opening (online ) 
7 -11-2013 , 4 p.m . 

Rate : Maplitho paper and white pulp board and 
required exclusively for printing school text books. 
Certificate for availing exemption /concession in payment 
of excise duty , will be issued by the department. (Rate 
should be quoted accordingly including unloading 
charges .) 


2 


Tender No. 73 / 13 - 14 — Maplitho 
paper 70g /m² in 76cm width reel, 
1 meter diameter with 7 .6 to 
7 .8cm core diameter , 80 % 
brightness (Minimum ), white 
shade for printing text books in 
the High Speed Harris Web Offset 
machine/ Oriental Excel web machine 
(36000 impressions per hour) . 
The reel should be free from joints , 
uneven windings and damage . 
The core should be strong. 
(IS : 1848/2007 ) _ 67 
Tender No. 74 / 13 - 14 — Maplitho 
paper 70g/m² in 86cm width reel , 
1 meter diameter with 7 .6 to 7 .8cm 
core diameter, 80 % brightness 
(Minimum ), white shade for printing 
text books in the High Speed Harris 
Web Offset machine/ Oriental Excel 
web machine (36000 impressions 
per hour ). The reel should be free 
from joints, uneven windings and 
damage. The core should be strong . 
(IS : 1848/2007) — 2313 
Tender No. 75 / 13 - 14 — Maplitho 
paper 70g /m2 in 60cm width reel, 
1 meter diameter with 7 .6 to 
7 .8cm core diameter, 80 % 
brightness (Minimum ), white shade . 
The reel should be free from joints , 
uneven windings and damage . 
The core should be strong . 
(IS : 1848 /2007 ) - 2092 


26,250 


3 


26 ,250 


General requirements for Maplitho paper 

Paper shall be made from chemical and wood free 
pulp only. No waste paper and/ or Mechanical pulp shall 
be used . The firm shall take care of process control so 
that paper shall be free from static changes at the time of 
printing. 
1. All tenders/bid shall be accepted anly through 

online mode and no manual submission of the 
same shall be entertained . 
The tenders /bid shall be opened online at the 
Olo the Controller of Sationery, Thiruvananthapuram 

on the prescribed date and time. 
3. Tenders/bid must be quoted in English Language 

only . 


4 


5 ,355 


4 . 


Tender No. 76 / 13 - 14 — Maplitho 
paper 70g/m² in 30cm width reel, 
1 meter diameter with 7 .6 to 
7 .8cm core diameter , 80 % 
brightness (Minimum ), white shade. 
The reel should be free from joints, 
uneven windings and damage . 
The core should be strong . 
(IS : 1848 /2007) 73 


The rate quoted must be both in figures and 
words and it must be firm for the supply period . 
As the Maplitho reel paper is for printing text 
books at Kerala Books and Publications Society , 
Kochi the intending tenderers should send on 
each sample reel of maplitho paper 70 gsm in 76 cm 
width , in 86 cm width, in 60 cm width , and in 
30 cm width to the Managing Director, Kerala 
Books and Publications Society , Kochi on or 
before 4 p .m . on 7 - 11- 2013 for testing the 
printability and general performance of the reel 
paper . 86 cm width reel and 76 cm width reel 
should be suitable for printing text books in the 


5 


3,990 


Tender No . 77 / 13 - 14 — White 
pulp board in 57 x 78 cm x 200g /m² 
(44.5 kg per ream of 500 sheets) 


6 . 


The core ends shall be protected by inserting 
well fittings wooden plugs (or plugs of 
any hard materials ) extending to about 75mm in 
to core at both ends . 
(b ) Number of joints in reel shall not be more 
than three and joints shall be well gum taped with 
proper identification mark . 
(c) No paper cutting or strips shall come inside 

the reel of paper layer. 
White Pulp Board 

(a) The packing of board shall be done so as to 
ensure that sheets and its edges are not 
damaged during transportation and paper remains 
flat in reams. Folded sheets shall not be accepted . 


High Speed Harris Web Offset Machine/ Oriental 
Xcel web machine ( 36000 impressions per hour). 
The sample reels received after the stipulated time 
will not be accepted . 
Online tenders/bids are to be accompanied with a 
preliminary agreement executed on a Kerala Stamp 
Paper worth * 100 . The scanned copy of the 
preliminary agreement duly signed by the 
contractor shall be submitted online and 
subsequently the original in a separate cover by 
registered post/speed post or physically reach in 
this office on or before the date and time of 
opening of the tender/bid . Tenders/bids received 
online without scanned copy of the preliminmy 
agreement and subsequently the original in a 
separate cover by registered post/ speed post or 
physically will not be considered and shall be 
summarily rejected . 
Every tenderer shall furnish 1 % of the total 
cost of the material as EMD . No bidder (except SSI 
units within the state registered with the 
stores purchase department) shall be exempted 
from remittance of EMD /Bid security vide 
GO (P ) No. 448 /05 / Fin dated 13 - 10 -2005 . The facility 
of purchases a gainst Form -D stands withdrawn 
vide Govt. of. India notification on 29th March 
2007 of the Central Sales Tax Act, 1956 . 
Rate should be quoted for free delivery including 
unloading charges at Kerala Books and 
Publications Society , Kakkanad , Kochi. 
All rules and regulations of the tender/bid shall be 
in accordance with the Store Purchase Manual of 
the Govt. of Kerala . 


2. 


7. 


(b ) The number of sheets in a packet shall be 
100 or 150 sheet. 
Supply of printng paper / pulp board should be 
started within 15 days from the date of receipt of 
supply order and should be completed in 2 -6 
months as per the schedule of materials of the 

tender (subject to amendments ). 
13 . Invoices of payment claiming the cost of pulp 

board / paper supplied to KBPS should be 
forwarded to the Text Book Officer after getting 
the Stock Entry Certificate of the concerned Store 

Keeper so as to arrange the payments . 
14 . Invoices for payment will not be accepted for part 

supplies in small quantities unless a minimum 500 
tonne reel paper and 150 tonne pulp board is 

supplied in each lot. 
15 . Payment will be made on submission of invoices 

to the concerned after completing all the 
formalities and satisfying the conditions 10 - 11 of 

the bid . 
16 . Payment will be made only for the net weight of 

the usable paper, ie ., excluding the weight 
of the packing materials, side cups and central 
core pipe etc . 
Those mills who can keep the schedule issued by 
the department need only offer the rates . All 
participants should mention the quantity that can 
be supplied per month very specifically . Further 
details , if any, can be had from the office of the 
undersigned during office time. 

SPECIFICATIONS FOR MAPLITHO PAPER 


10. 


Other things being equal, preference will be given 
to goods bearing ISI certification mark and in the 
absence of certification marks, products conforming 
to IS : specification . Where uncertified goods are 
supplied by the manufacturer with a claim of 
conformity to the relevant Indian Standards, it is his 
responsibility to produce a certificate of conformity 
from the Bureau of Indian Standards or any test 
house recognized by the BIS . Offers for articles 
with ISI mark should be accompanied by a duly 
attested copy of the latest valid license issued by 
BIS for manufacture of the articles with ISI mark . 


11. 


Sl. No . 


Property 


70 


Packing of the reel paper and pulp board shall be 
done as follows: 
Maplitho Paper (Reel) 

(a ) The paper shall be rolled on a core of 
7.6 to 7.8 cm inside diameter and with a minimum 
wall thickness of 10 mm and of suitable length 
corresponding to width of paper to withstand 
transit hazard, reel weight and retain its shape. 


1 Substance g/m² 
2 Brightness % 
3 Tensile Index Nm / g 


80 (minimum ) 
CD -20 (minimum ) 
MD - 30 (minimum ) 
CD -4 (minimum ) 
MD -3.5 (minimum ) 


4 


Tear Index Nm²/g 


5 Opacity % 
6 Cobb . 
7 Wax pick 
8 Smoothness (Bendtsen ) 

ml / mmtext 
9 Double fold 


80 (minimum ) 
25 (maximum ) 
No pick on 10 A 
280 (maximum ) 


ഡയമീറ്റർ 7 .6 - 7.8 ഉസ്. മീ . കോർ 
ഡയമീറ്റർ, വെള്ള ഷെയ്ഡ്. ക്രമാതീതമായ 
കുട്ടിച്ചേർക്കലുകളോ, കേടുപാടുകളോ 
വരാൻ പാടില്ല . ( ഐ . എസ്. 1848 / 2007 
അനുസരിച്ചുള്ളവ ) - 73 ടൺ 
ദ ർ ഘാ സ് നമ്പർ 77 / 13 - 14 - വള്ള 3,990 
പൾപബോർഡ് 57 X 78 സെ . മീ . x 200 
ജിഎസ്എം ( 500 ഷീറ്റുകളുള്ള 44. 5 kg 
തൂക്കം വരുന്ന റീം ) 72 % ബറ്റ്നസ് 
( ഐ . എസ് . 4664 /1986 ) 55ടൺ 


5 


CD - 10 (minimum ) 
MD-15 (minimum ) 
White 


10 Shade 


SPECIFICATIONS FOR WHITE PULP BOARD 


26,250 


Sl. No . 


Property 


200 


1 Substance g/m² 
2 Brightness % 


ദ ർ ഘാസ് നമ്പർ 7 8 / 13 - 14 - വ ള്ള 
പൾപബോർഡ് 61 X 90 സെ . മീ . x 200 
ജിഎസ്എം( 500 ഷീറ്റുകളുള്ള54.9 kg 
തൂക്കം വരുന്ന റീം ) 72 % ബറ്റ് സ് 
( ഐ . എസ് . 4664/ 1986 ) -826ടൺ 


72 (minimum ) 


| 2014 - 15 അദ്ധ്യായന വർഷത്തേക്ക് പാഠപുസ്തകങ്ങൾ 
അച്ചടിക്കുന്നതിനായി താഴെപറയുന്ന തരത്തിലുള്ള വിവിധതരം 
കടലാസ്, പൾപ്ബോർഡ് എന്നിവ വിതരണം ചെയ്യുന്നതിലേക്ക് 
പേപ്പർ മില്ലുകളിൽ നിന്നും ഓൺലൈൻ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 


ദർഘാസ് നമ്പരും 
ഇനവും അളവും 


ദർഘാസ് 
വില ( 3 ) 


നമ്പർ 


5,040 


- ദർഘാസ് നമ്പർ 73/ 13 - 14 - മാപ്ലിത്തോ 
കടലാസ്70 ജിഎസ്എം 80 % ബറ്റ്നസ് 
76 സ്. മീ . വീതിയുള്ള റീൽ, 1 മീ . 
ഡയ മീറ്റർ 7 .6 - 7, 8 സ . മീ . കോർ 
ഡയമീറ്റർ, വെള്ള ഷെയ്ഡ്. ക്രമാതീതമായ 
കുട്ടിച്ചേർക്കലുകളോ, കേടുപാടുകളോ 
വരാൻ പാടില്ല . ( ഐ . എസ്. 1848/ 2007 
അനുസരിച്ചുള്ളവ ) 67ടൺ 


ഓൺലൈൻ ദർഘാസുകൾ ലഭി ക്കേണ്ട അവസാന 
- തീയതിയും സമയവും 5 - 11- 2013, 3 മണി. 

ഓൺലൈൻ ദർഘാസുകൾ തുറക്കുന്ന തീയതിയും 
സമയവും - 7 -11 - 2013 , 4 മണി. 

ദർഘാസുകൾഓൺലൈനായി മാത്രമേ സമർപ്പിക്കുവാൻ 
സാധിക്കകയുള്ളു. നിർദ്ദിഷ്ട സമയത്ത് സ്റ്റേഷനറി കാര്യാലയത്തിൽ 
ദർഘാസുകൾഓൺലൈനായി തുറക്കുന്നതാണ്. ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ട കരാർ പ്രതം, സാമ്പിളുകൾ ഇവ സ്റ്റേഷനറി 
കൺട്രോർ, സ്റ്റേഷനറി കാര്യാലയം, പി. എം . ജി . തിരുവനന്തപുരം- 33 
എന്ന വിലാസത്തിൽ 7 - 11 - 2013 - ന് 4 മണിക്ക് മുൻപായി 
എത്തിക്കേണ്ടതാണ്. 
- പാഠപുസ്തകഅച്ചടിക്കായാണ് കടലാസും പൾപ് ബോർഡും 
വാങ്ങുന്നത്. എക്സൈസ് തീരുവ ഇളവ് ലഭിക്കുന്നതിന് 
ആവശ്യമായ സർട്ടിഫിക്കറ്റ്വകുപ്പിൽനിന്നും നൽകുന്നതാണ്. റീൽ 
പേപ്പറിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന്പങ്കെടുക്കുന്ന 
ഇനങ്ങളുടെഓരോമാതൃകാ റീൽ വീതം മാനേജിംഗ് ഡയറക്ടർ, 
കേരള ബുക് സ് ആന്റ് പബ്ലി ക്കേ ഷൻ സൊസൈറ്റി, 
കാക്കനാട് ( പി. ഒ), കൊച്ചി- 682 030എന്ന വിലാസത്തിൽ ദർഘാസ് 
തുറക്കുന്ന സമയത്തിന് മുൻപായി എത്തിച്ചിരിക്കണം. സമയം 
കഴിഞ്ഞ്ലഭിക്കുന്ന മാതൃകൾ പരിശോധിക്കുന്നതല്ല . വിതരണം 
നട ത്തുന്ന സാധ ന ങ്ങ ളുടെ ഇറക്കു കൂലി വിതരണക്കാർ 
വഹിക്കേണ്ടതാണ്. 


26,250 


Office of the 
Controller of Stationery, 
Thiruvananthapuram -695 033 . 


26,250 


( Sd.) 
Controller of Stationery . 


ദർഘാസ് നമ്പർ 74/ 13 - 14 - മാപ്ലിത്തോ 
കടലാസ്70 ജിഎസ്എം 80 % ബൈറ്റ്നസ് 
86 സ . മീ . വീതിയുള്ള റീൽ, 1 മീ . 
ഡയമീറ്റർ 7.6 - 7.8 സ . മീ . കോർ 
ഡയമീറ്റർ, വെള്ള ഷെയ്ഡ്. ക്രമാതീതമായ 
കുട്ടിച്ചേർക്കലുകളോ, കേടുപാടുകളോ 
വരാൻ പാടില്ല . ( ഐ . എസ്. 1848 /2007 
അനുസരിച്ചുള്ളവ ) - 2313ടൺ 
ദർഘാസ്നമ്പർ 75 / 13 - 14 - മാപ് ലിത്തോ 
കടലാസ്70 ജിഎസ്എം 80 % ബറ്റ്നസ് 
60 സെ . മീ . വീതിയുള്ള റീൽ, 1 മീ . 
ഡയ മീറ്റർ, 7 . 6 - 7 .8 സ് . മീ . കോർ 
ഡയമീറ്റർ വെള്ള ഷെയ്ഡ്. ക്രമാതീതമായ 
കുട്ടിച്ചേർക്കലുകളോ, കേടുപാടുകളോ 
വരാൻ പാടില്ല . ( ഐ . എസ്. 1848 / 2007 
അനുസരിച്ചുള്ളവ ) - 2092 ടൺ 
ദർഘാസ് നമ്പർ 76 /13 - 14 - മാപ്ലിത്തോ 
കടലാസ്70 ജിഎസ്എം 80 % ബൈറ്റ്നസ് 
30 സെ . മീ . വീതിയുള്ളറീൽ, 1 മീ . 


5 ,355 


